© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala 


2020 


Reg. No. KL/TV(N)/634/2018-20 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 29 


തിരുവനന്തപുരം, 29th December 2020 
വാല്യം 9 ചൊവ്വ 6 ധനു 14 mos 5] 
Vol. IX Thiruvananthapuram, ബി No. 


1942 പൌഷം 8 


Tuesday 8th Pousha 1942 








PART III 
Department of National Employment Services 


ശരിയായ കരിയര്‍ തിരഞ്ഞെടുക്കുന്നതിന്‌ ശാസ്ത സാങ്കേതിക മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസ 
കരിയര്‍ ജാലകം സ്ഥാപനങ്ങളെക്കുറിച്ച്‌ അറിവ്‌ പകരുന്ന ഇന്ത്യയിലെ ഉന്നത 


¥ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ലഘുലേഖ 
ഒരു രാഷ്ടത്തിന്റെ സാമുഹിക സാമ്പത്തിക 


വളര്‍ച്ചയ്‌ക്കും അഭിവൃദ്ധിക്കും പിന്‍ബലം നല്‍കുന്നതില്‍ 
(പഥമ സ്ഥാനം വിദ്യാഭ്യാസത്തിനാണ്‌. ഏതൊരു 
വൃക്തിയുടെയും മഹത്തായ ഒരു കരിയര്‍ ആരംഭിക്കുന്നത്‌ 
ഗുണകരമായ വിദ്യാഭ്യാസത്തില്‍ നിന്നാണ്‌. അതിവേഗം 
മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദൃകള്‍ കരിയര്‍ 
മേഖലയിലാകെ പരിവര്‍ത്തനങ്ങള്‍ സൃഷ്ടിച്ചു മുന്നേറുകയാണ്‌. 


ലഭ്യമാണ്‌. ഈ ലഘുലേഖ സൌജന്യമായി നാഷണല്‍ 
എലല്ഛോയ്‌ മെന്റ്‌ സര്‍വ്വീസ്‌ വകുപ്പിന്‌ കീഴിലുള്ള ജില്ലാ 
എംപ്ലോയ്മെന്റ്‌ എക്സ്‌ ചേഞ്ചുകളിലും യൂണിവേഴ്‌സിറ്റി 
എംപ്ലോയ്മെന്റ്‌ ഇന്‍ഫര്‍മേഷന്‍ & ഗൈഡന്‍സ്‌ ബ്്യൂറോകളിലും 
കരിയര്‍ ഡെവലപ്മെന്റ്‌ സെന്ററുകളിലും ലഭൃമാണ്‌. 


പത്താം ക്ലാസ്സിനുശേഷം പഠിക്കാവുന്ന 


അതിനാല്‍ തൊഴിലവസരങ്ങള്‍ ഉറപ്പാക്കുന്ന വിദ്യാഭ്യാസ ച 
ഉറപ്പു a വിവിധ കോഴ്‌സുകള്‍ 


വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ നല്‍കേണ്ടത്‌ ഇന്നിന്റെ ഏറ്റവും വലിയ 
ആവശ്യകതയാണ്‌. മാറിവരുന്ന തൊഴില്‍ മേഖലയ്ക്കനുസരിച്ച്‌ 1. ഹയര്‍ സെക്കന്ററി എഡ്യൂക്കേഷന്‍ 
ഉദ്യോഗാര്‍ത്ഥികള്‍ക്ക്‌ പൂതിയ ദിശാബോധം നല്‍കി, 
അവരുടെ അഭിരുചിയ്ക്കനുസരിച്ച്‌ ശരിയായ കരിയര്‍ 
പടുത്തുയര്‍ത്തുന്നതിനാവശ്ൃമായ കോഴ്സുകള്‍ തെരഞ്ഞെടു 


(൫) സയന്‍സ്‌ ഗ്രൂപ്പ്‌ (1, 2) 


(b) കോമേഴ്‌സ്‌ ഗ്രൂപ്പ്‌ (൭, +2) 


ക്കുന്നതിനുള്ള വഴികാട്ടിയായി കരിയര്‍ ജാലകം ലഘുലേഖ (൦) ഹ്യുമാനിറ്റീസ്‌ ഗ്രൂപ്പ്‌ (1, 2) 

ഖഭത്തിക്കുണ്നു, 2. സാങ്കേതിക വിദ്യാഭ്യാസം (പോളിടെക്നിക്‌ ഡിപ്ലോമകള്‍?) 
എസ്‌. എസ്‌. എല്‍. സി, പ്ലസ്‌ ടു, ബിരുദ തലങ്ങളിലെ 3. വ്യാവസായിക പരിശിലനം (11 കോഴ്സുകള്‍?) 

പഠന ശേഷമുള്ള ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകള്‍, ലഭ്യമായ 4. ഹോസ്പിറ്റാലിറ്റി 

തൊഴിലവസരങ്ങള്‍ എന്നിവ സംബന്ധിച്ച്‌ ഈ ലഘുലേഖയില്‍ 5. വിനോദ സഞ്ചാരം 

പ്രതിപാദിക്കുന്നു. പ്ലസ്‌ ടു തലത്തില്‍ സയന്‍സ്‌, കോമേഴ്‌സ്‌, 6. സഹകരണ പഠനം 

ഹ്യുമാനിറ്റീസ്‌ എന്നീ മൂന്നു വിഭാഗങ്ങളിലും ബിരുദ 7. സ്വെകരട്ടേറിയല്‍ പ്രാക്ടീസ്‌ 

തലത്തില്‍ ബി. എ./ബി. കോം., ബി. എസ്‌. സി. എന്നീ 8. ഫാഷന്‍ ടെക്നോളജി 

രണ്ടൂ വിഭാഗങ്ങളിലും കരിയര്‍ ജാലകം ലഘുലേഖ ലഭ്യമാണ്‌. 9. ആയൂര്‍വേദ, ഹോമിയോ ഫാര്‍മസി 


Gaz. No. 51/2020/DTP (NES). 


285 


102 


KERALA GAZETTE 


[Parr III 





10. 
11. 
12, 


13. 


14. 


15. 
16. 
17. 
18. 


ലൈബ്രറി സയന്‍സ്‌ 

ടൈപ്പ്‌ റൈറ്റിങ്‌ 

സ്റ്റെനോഗ്രാഫി 

സര്‍ട്ടിഫിക്കറ്റ്‌ കോഴ്സസ്‌ ഇന്‍ 
(൫) എത്തിക്കല്‍ ഹാക്കിങ്‌ 


(b) 


(൮) ഗ്രാഫിക്‌ ഡിസൈനിങ്‌ 
qd) 


ഡിപ്ലോമ ഇന്‍ വൊക്കേഷന്‍ 


വെബ്‌ ഡിസൈനിങ്‌ 
ആപ്പ്‌ ഡെവലപ്മെന്റ്‌ 


(൮) ഓട്ടോമൊബൈല്‍ 

(b) അഗ്രിക്കള്‍ച്ചര്‍ 

(Cc) ഫുഡ്‌ പ്രോസസിംഗ്‌ 

(൨) റീട്ടെയില്‍ മാനേജമെന്റ്‌ 
വൊക്കേഷണല്‍ ഹയര്‍ സെക്കന്ററി കോഴ്‌സുകള്‍ 
സര്‍ട്ടിഫൈഡ്‌ അക്കാണ്ടിംഗ്‌ ടെക്നീഷ്യന്‍ കോഴ്സ്‌ 
കംപ്യൂട്ടര്‍ കോഴ്സസ്‌ 
ഭാഷാ പഠനം 


പ്ലസ്ടുവിനുശേഷം പഠിക്കാവുന്ന 
കോഴ്സുകള്‍ 


ബിരുദ പഠനം (ബി. എ., ബി.കോം., ബി. എസ്‌. സി., 
ബി. സി. എ., ബി. ബി. എ., 13.70) 

പ്രൊഫഷണല്‍ ബിരുദ പഠനം (ബി. എ. എല്‍. എല്‍. ബി.., 

ബി.കോം. എല്‍. എല്‍. ബി., മെഡിസിന്‍, എഞ്ചിനീയറിംഗ്‌, 

അഗ്രിക്കള്‍ച്ചര്‍, ലൈ.്രറി സയന്‍സ്‌?) 

ട്രാവല്‍ & ടുറിസം 

ഇന്റഗ്രേറ്റഡ്‌ ,12ധ2] പഠനം (ബി.എസ്‌.സി./എം.എസ്‌.സി., 
എം.എസ്‌.സി./പി. എച്ച്‌. ഡി.) 

പാരാ മെഡിക്കല്‍ ബിരുദ ഡിപ്ലോമ കോഴ്‌സുകള്‍ 
(ബി.ഫാം., നഴ്സിംഗ്‌ തുടങ്ങിയവ) 

മറ്റ്‌ ഡിപ്ലോമ കോഴ്സുകള്‍ (ജേര്‍ണലിസം, മീഡിയ 
കോഴ്സുകള്‍, ഡിസൈനര്‍, മാസ്സ്‌ കമ്മ്യൂണിക്കേഷന്‍, 
ഫിലിം ടെലിവിഷന്‍ കോഴ്സുകള്‍?) 

പ്രതിരോധം (നേവി, ആര്‍മി, ഫയര്‍ഫോഴ്‌സ്‌) 


നാഷണല്‍ എംപ്പോയ്മെന്റ്‌ 
6D Oo 

സര്‍വ്വീസസ്‌ ഡയറക്ടറേറ്റ്‌, 

തിരുവനന്തപുരം. 


286 


8. 


സി. എ./ഐ.സി.ഡബ്ല്യു. എ. കോഴ്സുകള്‍, കമ്പനി 
സ്രെകട്ടറി 

കമ്പ്യൂട്ടര്‍ അധിഷ്ഠിത കോഴ്‌സുകള്‍ 

വിദേശ ഭാഷാ പഠനം 


കാബിന്‍ക്രൂ/എയര്‍ഹോസ്റ്റസ്‌ 
ബി. എഫ്‌. എ. 


ബി. എ./ബി. കോം. /ബി. എസ്‌. സി.-ക്ക്‌ ശേഷം 


പഠിക്കാവുന്ന കോഴ്‌സുകള്‍ 


ബിരുദാനന്തര ബിരുദ കോഴ്സുകള്‍ (2൧. 2.൦൩. 
M.Sc., MCA, M.Voc., M.Ed., M.Phil.) 

നിയമ പഠനം 

ബി. എഡ്‌. 


പി. ജി. ഡിപ്ലോമ in 


(a) Management 


(b) 


(c) Hotel Management 
d) 


(e) International Business 


Computer Application 


Digital Marketing 


(f) Human Resource Management 


(g) Banking & Finance 


(h) 
@ Machine Learning 


Software Engineering 


Gj) Mobile App Development 
(k) Public Policy & Management 


@) Disaster Management 
10.11. 
MBA 
പ്രൊഫഷണല്‍ കോഴ്സുകള്‍ (എം. ഡി.- മെഡിസിന്‍, 

M.Tech., ME) 
Tally 
Business Accounting & Taxation 


agjo. എഫ്‌. എ. 


(ലൈബ്രറി സയന്‍സ്‌) 


(പ്പ) 


ഡയറക്ടര്‍. 


